PART IV 
Private Advertisements and Miscellaneous 

Notifications 


തിരുവനന്തപുരം രണ്ടാം അഡീഷണൽ ജില്ലാ 

- കോടതി മുമ്പാകെ 
2008 OP ( MH ) 259 


ഹർജിക്കാരൻ : 


രാമൻപിള്ള ഭാസ്കരപിള്ള, 
വാമഭവൻ, ചേരുവേളി, 

ചുള്ളിമാനൂർ പി. ഒ., നെടുമങ്ങാട് 
എതിർകക്ഷി - ഇല്ല. 

ആനാട് വില്ലേജിൽ വേട്ടമ്പള്ളി തൈക്കാട്ടുവീട്ടിൽ താമസ 
മുള്ള സരോജിനി അമ്മ മാനസികരോഗിയാകയാൽ ടിയാൾക്കും 
ടിയാളുടെ വസ്തുക്കളായ ആനാട് വില്ലേജിൽ സർവെ 340 / 
3 - ൽ 14 സെന്റിന് 5 ആർ 66 ച . മീറ്റർ നിലം, ടി വില്ലേജിൽ 
സർവെ 342/ 2 - ൽ 10 സെന്റ് പുരയിടം, ടി വില്ലേജിൽ സർവെ 
340 / 3 - ൽ 14 സെന്റ് നിലം , ടി വില്ലേജിൽ സർവെ 340 / 2 - ൽ 
7 സെന്റ് പുരയിടം, ടി വില്ലേജിൽ സർവെ 4111- ന് റീസർവെ 
2788- ൽ 25 സെന്റ് പുരയിടം, ടി വില്ലേജിൽ സർവെ 342 /2 - ൽ 
10 സെന്റ് പുരയിടം, ടി വില്ലേജിൽ സർവെ 342 / 2- ൽ 7 സെന്റ് 
പുരയിടം, ടി വില്ലേജിൽ സർവെ 342/ 2 - ൽ 17 സെന്റ് പുരയിടം, 
ടി വില്ലേജിൽ സർവെ 342 / 2- ൽ 6 സെന്റും ടിയിൽ ഇരിപ്പുള്ള 
കെട്ടിടത്തിന്റെ ഒന്നുപകുതിയും വസ്തുക്കളെ സംബന്ധിച്ച് 
ഹർജിക്കാരനെ ടിയാളുടെമാനേജരായി നിയമിക്കണമെന്ന് 
ആവ ശ്യ പ്പെട്ട് ഫയൽ ചെയ്തിട്ടുള്ള ഹർജി 7 - 4 - 2009 - ൽ 
വിചാരണ വച്ചിട്ടുള്ളതും അതിൽ തർക്ക മു ള്ള വർ അന്നേ 
ദിവസം രാവിലെ 11 മണിക്ക് കോടതിയിൽ ഹാജരായി ബോധി 
പ്പിക്കേണ്ടതുമാണ്. 

- വി . സുരേഷ്, 
ഹർജിക്കാരൻഭാഗം അഡ്വക്കേറ്റ് 


